Regn . No. KERBIL / 2012/ 45073 

dated 5 -9 - 2012 with RNI 
Reg . No. KL/ TV ( N )/634 /2015-17 


കേരള സർക്കാർ 
Government of Kerala 

2018 


सत्यमेव जयते 


: 


3 


GOVERN 


കേര 


രള സർക 
VMENT OF 


ാർ 
KERALA 


എം. 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 7 ) 


തിരുവനന്തപുരം, 

ചൊവ്വ 


2018 ഏപ്രിൽ 3 
| 3rd April 2018 

1193 മീനം 20 
20th Meenam 1193 


നമ്പർ 


Vol . VII 


No. 


Thiruvananthapuram , 

Tuesday 


1940 ചൈതം 13 
13th Chaithra 1940 


PART I 


Notifications and Orders issued by the Government 


Gaz . No . 14 /2018 /DTP (Agriculture ). 


53 


3rd APRIL 2018 ] 


KERALA GAZETTE 


നിയമ വകുപ്പ് 
നിയമ ( എച്ച്) 


വിജ്ഞാപനം 


(1) 
നമ്പർ 18607/എച്ച്3 / 2017 / നിയമം. 

തിരുവനന്തപുരം, 2018 ഫെബ്രുവരി 7. 


നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച്, കേരള സർക്കാർ, 
ശ്രീ. മഹബൂബ് അലി, പി. എം., അഡ്വക്കേറ്റ്, XV/81, അമ്പലത്ത്, 
കാരക്കാട്, ഗുരുവായൂർ പി . ഒ., തൃശ്ശൂർ -680 101 എന്നയാളെ 
തൃശ്ശൂർ റവന്യൂ ജില്ലയിൽ ഉൾപ്പെട്ട തൃശ്ശൂർ, ചാവക്കാട്, തലപ്പള്ളി 
എന്നീ താലൂക്ക് പ്രദേശത്തേക്ക് 29-1-2018 -ാം തീയതി മുതൽ 
വീണ്ടും അഞ്ചു വർഷ കാല യ ള വി ലേക്ക് നോട്ട റി യായി 
- ( ര ജി സ്റ്റർ നമ്പർ 2 / 2000 / റ്റി . സി .ആർ.) ഇതിനാൽ പുനർ 
നിയമിക്കുന്നു. 


നമ്പർ 20690 / എച്ച്3 / 2017/ നിയമം. 

തിരുവനന്തപുരം, 2018 ഫെബ്രുവരി 12 . 


1952 - ലെ നോട്ട റീസ് ആക്ട്ടി ന്റെ ( 1952 - ലെ 53 -ാം 
കേന്ദ്ര ആക്ട് ) 3 - 5 -ം വകുപ്പുകളും 1956 - ലെ നോട്ടറീസ് 
ചട്ടങ്ങളിലെ 8 -ാം ചട്ടത്തിന്റെ(4) -ാം ഉപചട്ടവും കൂട്ടിവായിച്ച 
പ്രകാരം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച്, കേരള 
സർക്കാർ , ശ്രീ . കെ . ജയ വർമ്മ തമ്പു രാൻ, അഡ്വക്കേറ്റ്, 
വരി പ്പം കോട്ടു കോ യിക്കൽ ഹൗസ്, എഴു മറ്റൂർ പി . ഒ ., 
പത്ത നം തിട്ട - 689 586 എന്നയാളെ പത്ത നം തിട്ട റവന്യൂ 
ജില്ലയിൽ ഉൾപ്പെട്ട മുഴുവൻ പ്രദേശത്തേക്ക് 3 - 2 - 2018 -ാം 
തീയതി മുതൽ വീണ്ടും അഞ്ചു വർഷകാലയളവിലേക്ക് 

നോട്ടറിയായി ( രജിസ്റ്റർ നമ്പർ 1/ 2000/ പി. റ്റി . എ .) ഇതിനാൽ 
പുനർ നിയമിക്കുന്നു . 


- 1952 - ലെ നോട്ടറീസ് ആക്ടിന്റെ ( 1952 - ലെ 53 -ാം കേന്ദ്ര 
ആക്ട്) 3 - 5 -ം വകുപ്പുകളും 1956 - ലെ നോട്ടറീസ് ചട്ടങ്ങളിലെ 
8 -ാം ചട്ടത്തിന്റെ( 4) -ാം ഉപചട്ട വും കൂട്ടിവായിച്ച പ്രകാരം 
നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച്, കേരള സർക്കാർ, 

ശ്രീ . തങ്കച്ചൻ മാത്യു , അഡ്വക്കേറ്റ്, പുണർതം കുന്നേൽ 
ഹൗസ്, പി. ഒ. ശ്രീകണ്ഠാപുരം, കണ്ണൂർ-670 631 എന്നയാളെ 
കണ്ണൂർ റവന്യൂ ജില്ലയിൽ ഉൾപ്പെട്ട തളിപ്പറമ്പ് താലൂക്ക് 
പ്രദേശത്തേക്ക് 24 -3- 2018 -ാം തീയതി മുതൽ വീണ്ടും അഞ്ചു 
വർഷ കാലയളവിലേക്ക് നോട്ടറിയായി (രജിസ്റ്റർ നമ്പർ 5 / 2000 / 
കെ .എൻ. ആർ.) ഇതിനാൽ പുനർ നിയമിക്കുന്നു . 


- (2) 


നമ്പർ 19378/എച്ച്3 /2017 / നിയമം. 

- തിരുവനന്തപുരം, 2018 ഫെബ്രുവരി 12. 
1952- ലെ നോട്ടറീസ് ആക്ടിന്റെ (1952 - ലെ 53 -ാം കേന്ദ 
ആക്ട്) 3- 5 -ാം വകുപ്പുകളും 1956- ലെ നോട്ടറീസ് ചട്ടങ്ങളിലെ 
8 -ാം ചട്ടത്തിന്റെ( 4) -ാം ഉപചട്ടവും കൂട്ടി വായിച്ച പ്രകാരം 


ഗവർണ്ണറുടെ ഉത്തരവിൻപ്രകാരം, 


ബി . ജി . ഹരീന്ദ്രനാഥ്, 

നിയമ സെക്രട്ടറി. 


